16th APRIL 2013] 


COMMISSIONERATE OF LAND REVENUE 


2959 


L . A . Notifications and Declarations 

THIRUVANANTHAPURAM DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 (1) -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


വിജ്ഞാപനം നമ്പർ എൽ. എ . ( റ്റി )1- 1170 /2010 . 

- 2013 മാർച്ച് 5. 
നമ്പർ എൽ. എ . ( റ്റി ) 1- 1170 / 2010 . 

2013 മാർച്ച് 5. 

താഴെ പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
-- കേരള സർക്കാരിന്റെ 30 -5 - 2007 -ാം തീയതിയിലെ - താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ 
ജി . ഒ . ( ആർ റ്റി.) 2301/ 2007/ ആർ. ഡി. നമ്പർ വിജ്ഞാപന 

സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നതാ 

ണെന്നും താഴെപ്പറയുന്ന വില്ലേജിലെ താഴെപ്പറയുന്ന സർവെ 
പ്രകാരം തിരു വ ന ന്ത പുരം ശ്രീപണ്ടാര വക സ്പെഷ്യൽ 

നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവെ ചെയ്യുന്നതാണെന്നും 
തഹശീൽദാരെ 1894- ലെ സ്ഥലമെടുപ്പ് ആക്ട് (1894- ലെ 1-ാം 

1961- ലെ കേരള സർവ്വയും അതിർത്തിയും സംബന്ധിച്ച് 
കേന്ദ്ര ആക്ടിന് വിധേയമായി ഒരു കളക്ടറെ ചുമതലകൾ 

ആക്ടിലെ 6 ( 1) വകുപ്പ് പ്രകാരം ഇതി നാൽ പരസ്യം 
നിർവ്വഹിക്കുന്നതിനുവേണ്ടി നിയമിച്ചതിനാലും ; 

ചെയ്യുന്നു . 


- ഇതോടൊപ്പം വിവരിച്ചിട്ടുള്ള ഭൂമി ഒരു പൊതു - താഴെപ്പറയുന്ന ഭൂമികളുടെഉള്ളിലോ അഥവാ അവയോട് 
ആവശ്യത്തിനായി, അതായത് കാരോട് ഗ്രാമപഞ്ചായത്തിന്റെ - ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അധീനതയിൽ കാരോട് വില്ലേജിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്ര 

അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
ത്തി ലേക്ക് നില വിലുള്ള റോഡ് വീതി കൂട്ടുന്ന തി നായി 

ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 

അടുത്ത് ഹാജരാക്കു ന്ന തിനും അതിർത്തികൾ കാണിച്ച് 
ആവശ്യമായ സ്ഥലം പൊന്നും വിലയ്ക്ക് എടുക്കുന്നതിന് 

കൊടു ക്കു ന്ന തിനും അതോട് ബന്ധപ്പെട്ട വിവ ര ങ്ങ ൾ 
ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടായേക്കാമെന്നോ കളക്ടർക്ക് 

നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ബോദ്ധ്യപ്പെട്ടതിനാലും ; 

ഹാജരാക്കുന്നതിനുവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഇപ്പോൾ തൻമൂലം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ | പ്രസ്തുത ആക്ടിലെ 6 ( 2 ) വകുപ്പ് പ്രകാരം ഈ 
വ്യക്തികൾക്കും 1894- ലെ സ്ഥലമെടുപ്പ് ആക്ട് ( 1894- ലെ 1 -ാം പരസ്യം താഴെപ്പറയുന്ന ഭൂമികളിൽ അവകാശ ബന്ധമുള്ള 
കേന്ദ്ര ആക്ട്) 4 -ാം വകുപ്പ് 1-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്ക് ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
അനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ 

ന്നതാണ്. 
നൽകുകയും ചെയ്യുന്നു . ഇക്കാര്യത്തിലുള്ള അടിയന്തിരസ്വഭാവം - പ്രസ്തുത ആക്ടിലെ 6(2) എ വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
പരിഗണിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് മേൽപ്പറഞ്ഞ - ചെയ്ത് കൈവശക്കാർക്കും: 
ആക്ട് 17 -ാം വകുപ്പ് (2 ) -ാം ഉപവകു പ്പിന് വിധേയമായി 

( എ ) സർവ്വ ചെയ്യു ന്ന തിനു വേണ്ടി നിർമ്മാർജ്ജനം 
ആക്ടിലെ 5 ( എ ) വകുപ്പിലെ വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന എല്ലാ മരങ്ങളോ കുറ്റി 
ബാധകമാക്കേണ്ടതില്ലയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 

ക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ 

സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ച് 
പട്ടിക 

കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
ജില്ല - തിരുവനന്തപുരം. 

- ( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 
താലൂക്ക്- നെയ്യാറ്റിൻകര. 

വില്ലേജ് - കാരോട്. 

നിയോ ഗിച്ച് അതാത് സമയം ആവ ശ്യ മാ യേ ക്കാ വു ന്ന 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 

സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്ത 

ണമെന്നും; 
| ക്രമ സർവെ 

വിവരണം വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

( ഹെക്ടർ ആർ. - ( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 
ച . മീറ്റർ ) 

മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആക്ടോ അത് പ്രകാര 

മുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനു സരിച്ച് ആവശ്യപ്പെട്ടേ 
- 1 143 / 9 

നിലം 00 .00.79 

ക്കാ വുന്ന സഹാ യ ങ്ങൾ സർവെ യർക്ക് നൽക ണ മെന്നും 
( നിലവിൽ 

ഇതിനാൽ ആവശ്യപ്പെടുന്നു . 
കരഭൂമി) 

- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി) വരെയുള്ള ഖണ്ഡങ്ങൾ 

പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
സ്പെഷ്യൽ തഹശീൽദാരുടെ 

ആർക്കെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
കാര്യാലയം, ശ്രീപണ്ടാരവക 

ക്കാ രെ ക്കൊണ്ട് ചെയ്യിക്കു ന്നതും ആയതിന്റെ ചെല വ് 
ലാൻഡ്സ് നമ്പർ 3 & എൽ. എ . 

( ഒപ്പ്) 

ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
സിവിൽ സ്റ്റേഷൻ, കളക്ടറേറ്റ്, സ്പെഷ്യൽ തഹശീൽദാർ, വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 
തിരുവനന്തപുരം. 

പൊന്നുംവില ഓഫീസർ. നിന്നും വസൂലാക്കുന്നതുമാണ്. 


Gaz , No . 16/ 2013/DTP ( CLR ). 


2960 


KERALA GAZETTE 


[ PART III 


പട്ടിക 


- ( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 
നിയോ ഗിച്ച് അതാത് സമയം ആ വ ശ്യ മാ യേ ക്കാ വു ന്ന 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്ത 
ണമെന്നും; 


ജില്ല തിരുവനന്തപുരം. 
താലൂക്ക് നെയ്യാറ്റിൻകര. 

വില്ലേജ് - കാരോട്. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
| ക്രമ സർവെ 

- വിവരണം വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

( ഹെക്ടർ. ആർ. 

ച .മീറ്റർ) 


- ( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 
മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആകാ അത് പ്രകാര 
മുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനു സരിച്ച് ആവശ്യപ്പെട്ടേ 
ക്കാ വുന്ന സഹാ യ ങ്ങൾ സർവെ യർക്ക് നൽക ണ മെന്നും 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


143 / 9 


00 . 00 .79 


നിലം 
( നിലവിൽ 
കരഭൂമി) 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനു സ രിക്കു ന്ന തിൽ 
ആരെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി. 
ക്കാ രെ ക്കൊണ്ട് ചെയ്യി ക്കു ന്നതും ആയതിന്റെ ചെലവ് 
ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


സ്പെഷ്യൽ തഹശീൽദാരുടെ 
കാര്യാലയം, ശ്രീപണ്ടാരവക 
ലാൻഡ്സ് നമ്പർ 3 & എൽ. എ . - ( ഒപ്പ്) 
സിവിൽ സ്റ്റേഷൻ, കളക്ട്രേറ്റ്, സ്പെഷ്യൽ തഹശീൽദാർ, 
തിരുവനന്തപുരം. 

പൊന്നുംവില ഓഫീസർ. 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


ജില്ല കോട്ടയം. 
വില്ലേജ് കൂട്ടിക്കൽ. 


താലൂക്ക്- കാഞ്ഞിരപ്പള്ളി. 

ബ്ലോക്ക് നമ്പർ 76 . 


KOTTAYAM DISTRICT 


സർവ്വേ നമ്പർ- 297, 349 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 ( 1) -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


പെഷ്യൽ തഹശീൽദാരുടെ 
ഓഫീസ്, 
പാലാ. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 
- ലാന്റ് അക്വിസിഷൻ, 

- ( ജനറൽ). 


നമ്പർ ബി2 - 12 /2012. 


2012 ഒക്ടോബർ 8. 


ERNAKULAM DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

- പ്രകാരമുള്ള പരസ്യം 


നമ്പർ സി1 - 447 / 2012. 


2013 മാർച്ച് 12. 


താഴെ പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ 
സർവെ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാൽ 
താഴെ പറയുന്ന വില്ലേജിലെ സർവ്വേ പ്രവർത്തനങ്ങൾ വേഗം 
തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവെ 
ചെയ്യു ന്ന താ ണെന്നും 19 61 - ലെ കേരള സർവെയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6(1) വകുപ്പ് പ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

-- താഴെപ്പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമി യിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
അടുത്ത് ഹാജ രാ ക്കു ന്ന തിനും അ തിരു കൾ കാണിച്ച് 
കൊടു ക്കു ന്ന തിനും അതോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 
നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാക്കുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രസ്തുത ആക്ടിലെ 6( 2 ) എന്ന വകുപ്പ് പ്രകാരം ഈ 
പരസ്യം താഴെപറയുന്ന ഭൂമിയിൽ അവകാശ ബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
ന്നതാണ്. 
- പ്രസ്തുത ആക്ടിലെ 6( 3) എന്ന വകുപ്പ് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും : 

( എ ) സർ ചെയ്യുന്നതിനു വേണ്ടി നിർമ്മാർജ്ജനം 
ചെയ്യേണ്ട ആ വ ശ്യ മു ണ്ടാ യേ ക്കാ വു ന്ന വല്ല മര ങ്ങ ളോ 
കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ 
സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ച് 
കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


-- താഴെ പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ 
സർവ്വേ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ 
ഈ വില്ലേജിൽ സർവ്വേ പ്രവർത്ത ന ങ്ങ ൾ വേഗം തന്നെ 
ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജുകളിൽ താഴെ 
പറയുന്ന സർവെ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ 
ചെയ്യു ന്ന താ ണെ ന്നും 19 61 - ലെ കേരള സർ വ്വയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1) വകുപ്പ് പ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . - 


-- താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
അടുത്ത് ഹാജ രാ ക്കു ന്ന തിനും അ തിരു കൾ കാണിച്ച് 
കൊടു ക്കു ന്ന തിനും അതോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 
നൽകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


- പ്രസ്തുത ആക്ടിലെ 6 (2) എന്ന വകുപ്പ് പ്രകാരം ഈ 
പരസ്യം താഴെപ്പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
ന്നതാണ്. 


16th APRIL 2013] 


COMMISSIONERATE OF LAND REVENUE 


2961 


- പ്രസ്തുത ആക്ടിലെ 6(3) എ വകുപ്പ് പ്രകാരം രജിസ്റ്റർ -- താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചെയ്ത എല്ലാ കൈവശക്കാരും: 

ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ 

അവകാശമുണ്ടെന്ന് തേർച്ച് ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
- ( എ ) സർവ്വ ചെയ്യുന്ന തിനു വേണ്ടി നിർമ്മാർജ്ജനം 

ഏജന്റ് മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
ചെയ്യേണ്ട ആവ ശ്യ മു ണ്ടാ യേ ക്കാ വു ന്ന വല്ല മര ങ്ങ ളോ 
കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ 

അടുത്ത് ഹാജരാക്കു ന്ന തിനും അതിർത്തികൾ കാണിച്ച് 
സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ച് 

കൊടു ക്കു ന്ന തിനും അതോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ 
കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 

നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 

ഹാജരാക്കുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും പ്രസ്തുത ആക്ടിലെ 6(2) വകുപ്പ് പ്രകാരം ഈ പരസ്യം 
നിയോ ഗിച്ച് അതാത് സമയം ആ വ ശ്യ മാ യേ ക്കാ വുന്ന -- താഴെപറയുന്ന ഭൂമികളിൽ അവകാശബന്ധമുള്ള ഏതൊരാൾ 
സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്ത ക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുത്താണ്. 
ണമെന്നും; 

പ്രസ്തുത ആക്ടിലെ 6 (3) വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
- ( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണ ചെയ്ത എല്ലാ കൈവശക്കാർക്കും: 
മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആകാ അത് പ്രകാര 
മുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാ - ( എ ) സർ ചെയ്യു ന്ന തി നു വേണ്ടി നിർമ്മാർജ്ജനം 
വുന്ന സഹായങ്ങൾ സർവെയർക്ക് നൽകണമെന്നും ഇതിനാൽ ചെയ്യേണ്ട ആവ ശ്യ മു ണ്ടാ യേ ക്കാ വുന്ന വല്ല മര ങ്ങ ളോ 
ആവശ്യപ്പെടുന്നു . 

കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന വിളകളോ അഥവാ 

സാരവത്തായ മറ്റു തടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ച് 
- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 

കളയുകയോ നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്ന തിൽ 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
ആർക്കെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
ക്കാ രെ ക്കൊണ്ട് ചെയ്യിക്കു ന്നതും ആയതിന്റെ ചെലവ് 

- ( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 
ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 

നിയോ ഗിച്ച് അതാത് സമയം ആ വ ശ്യ മാ യേ ക്കാ വുന്ന 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 

സമയത്തേക്കും കാലത്തേക്കും തൊഴിലാളികളെ ഏർപ്പെടുത്ത 
നിന്നും വസൂലാക്കുന്നതുമാണ്. 

ണമെന്നും; 
ഭൂമിയുടെ വിശദവിവരങ്ങൾ 

- ( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 
താലൂക്ക് - കണയന്നൂർ. 

മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആൿടോ അത് പ്രകാര 
ജില്ല എറണാകുളം. 

മുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാ 
വില്ലേജ് - കുമ്പളം. 

ബ്ലോക്ക് 15 

വുന്ന സഹായങ്ങൾ സർവെയർക്ക് നൽകണമെന്നും ഇതിനാൽ 
- റീ സർവെ നമ്പർ 20 , 24 

ആവശ്യപ്പെടുന്നു . 


സ്പെഷ്യൽ തഹശീൽദാർ, 
(എൽ. എ .) ഓഫീസ്, 
എൻ. എച്ച്. നമ്പർ- 1 
കാക്കനാട്. 


- ( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 

(എൽ. എ .) 
(എൻ.എച്ച്. നമ്പർ-1). 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥ നകൾ അനുസരിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും വീഴ്ചവരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
ക്കാ രെ ക്കൊണ്ട് ചെയ്യി ക്കു ന്നതും ആയതിന്റെ ചെലവ് 
ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരസ്യം 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


നമ്പർ എ3- 1217 / 2012. 


2013 മാർച്ച് 13 . 


ജില്ല - എറണാകുളം. 


താലൂക്ക് - കണയന്നൂർ. 


വില്ലേജ് - മരട്. 


- സർവെ നമ്പർ - 2, 3, 4, 7 , 8, 9, 10 , 11, 12 


- താഴെ പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട ഭൂമിയുടെ സർവെ 
നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ 
പറയുന്ന വില്ലേജിലെ സർവ്വേ പ്രവർത്തനങ്ങൾ വേഗം തന്നെ 
ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജുകളിലെ 
താഴെപ്പറയുന്ന സർവ്വ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ 
ചെയ്യു ന്ന താ ണെ ന്നും 1961 - ലെ കേരള സർവ്വയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1) വകുപ്പ് പ്രകാരം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


പെഷ്യൽ തഹശീൽദാരുടെ 
ഓഫീസ്, എൽ. എ ., 
വൈറ്റില . 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 

(എൽ. എ .) 
എൻ. എച്ച്. നമ്പർ- 3. 


2962 


KERALA GAZETTE 


[PART III 


KASARAGOD DISTRICT 

NOTICE 


UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT , 1961 
Ref. No. A 165 /2010 . 

4th February 2013 . 
The subjoined statement is an extract from the survey field register giving particulars of lands registered and 
surveyed in the name of concerned . Appeal, if any against the survey should be presented within three months from 
the date of publication of this notice to the Officer in -charge of the survey whose headquarters are at Kasaragod . 

Field maps may be obtained on an application and on payment of the fees prescribed from time to time. 
Name of work — Sub Jail Water Tank . 
Award No. 6 / 2011 dated 25 -10-2011. 


SCHEDULE 


District — Kasaragod . 


Taluk — Hosdurg. 


Village Hosdurg. 


Initial Survey/ 
Re - survey /Revision Survey 


As per Revenue Accounts 


As now surveyed 


Remarks 


Survey field 


Sub Division 


Survey field 


Sub Division 

No. 


Area in 
Hectares 


No . 


No. 


No. 


Area in 
Hectares 


172 


46 


40 


172 


12 


172 


4C 


4 


0.1659 


0. 1659 


0 . 1457 


0 .0202 


Office of the Special Tahsildar, (L . A .), 
Kasaragod . 


(Sd .) 
Special Tahsildar ( L . A . ). 


